Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


കര 
GOVERNN 


രള സർ 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 2nd July 2013 

2013 ജൂലൈ 2 
11th Ashadha 1935 
1935 ആഷാഢം 11 


27 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


നോട്ടീസ് 


- (1) 


നമ്പർ 


ജെ - 164 / 2013. 


2013 മേയ് 30. 


നമ്പർ 


ജെ -1373 / 2009 (1). 


2013 ജൂൺ 3. 


തി രൂ ര ങ്ങാടി താലൂക്ക്, നെടുവ വില്ലേജ്, - തിരൂർ താലൂക്ക്, തലക്കാട് വില്ലേജ്, റീ . സ . 284/11- ൽ 
റീ . സ . 165 / 1- ൽ പ്പെട്ട 11. 100 സെന്റ് സി . കെ . ഭൂമി പ്പെട്ട 7. 112 സെന്റ് സി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ പ്രകാരം പട്ടയ ഭൂമി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
ചെയ്യുന്നതിന് അനുമതിയ്ക്കായി ശ്രീ. ഉണിക്കണ്ടം വീട്ടിൽ അനു മ തിയ്ക്കായി ശ്രീ . ഹബീബ് റഹ്മാൻ, ഷമീർ S/o 
ക രു ണാ കരൻ മാസ്റ്റർ - S/o കേലു , പര പ്പ ന ങ്ങാടി വെള്ളരി ക്കാട്ട് ബീരാൻ ഹാജി എന്നിവർ അപേക്ഷ 
ശ്രീനാരായണഗുരു ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ, പരപ്പനങ്ങാടി സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. 
( പി . ഒ . ) , മല പ്പുറം ( ജില്ല ) എന്ന യാൾ അപേക്ഷ ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷ കന്റെ പരിൽ അനു മതി നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
എം. എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും ഈ നോട്ടീസ് പരസ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 60 
എന്തെ ങ്കിലും ആക്ഷേ പ മു ണ്ട ങ്കിൽ ആയത് മതി യായ ദിവസത്തിനകം തിരൂർ ആർ. ഡി . ഒ . മുമ്പാകെ രേഖാമൂലം 
തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
തീയതി മുതൽ 60 ദിവ സ ത്തി നകം തിരൂർ ആർ. ഡി . ഒ . 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റഫ്- 3742/ 2005/ K (1). 

2007 ജൂ ലൈ 6. 
-- തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, റീ . സ . - 
196/ 6 - ൽ പ്പെട്ട 0. 15 സെന്റ്( പതിനഞ്ച് സെന്റ്) നി. കെ . ഭൂമി 
( തോട്ടം ) എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അനു മ തിയ്ക്കായി മംഗ ല ശ്ശേരി 
കുഞ്ഞീര്യം , ഇരുമ്പും ചോ ല , എ . ആർ. നഗർ ( പി . ഒ.) 
എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അനുമതി നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
ത്തിനകം മതിയായ തെളിവുകൾ സഹിതം തിരൂർ ആർ. ഡി . ഒ . 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
- ( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 
നമ്പർ ജെ - 7703 / 2012. 

2013 മേയ് 3. 
വിഷയം: - എം . എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

പരിയാപുരം വില്ലേജ് - റി . സ . 105 / 2- ൽപ്പെട്ട 24 
സെന്റ് നി . കെ . ഭൂമി - പട്ട യ ഭൂ മി യാ യി 
ര ജി സ്റ്റർ ചെയ്യു ന്നത് - അ നു മതി നൽകി 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശീ . കീഴേ പ്പാട്ട് സേതു മാ ധ വൻ 

എന്നയാളുടെ അപേക്ഷ . 
( 2 ) തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

5 - 9 - 2012 - ലെ ബി6 - 1384/ 2 011 നമ്പർ 

- റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, പരിയാപുരം വില്ലേജ്, റി. സ . 105 /2 - ൽപ്പെട്ട 
32 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ . കീഴേപ്പാട്ട് സേതുമാധവൻ സൂചന (1) പ്രകാരം സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തിരൂർ തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 

താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1046/ 73 നമ്പർ 
ഭാഗ പ താ ധാ ര പ കാ രം അപേ ക്ഷ കനാ യ കീഴേ പ്പാട്ട് 
സേതു മാ ധ വൻ മുതൽ പേർക്ക് പരിയാപുരം വില്ലേജ് 
റി. സ . 105/ 2 - ൽപ്പെട്ട 32 സെന്റ് നി. കെ . ഭൂമിയുണ്ടെന്നും, ഇതിൽ 
8 സെന്റ് കുളമാണെന്നും, ടി ഭൂമി വില്ലേജിലെ റി സർ 
റിക്കാർഡുകൾ പ്രകാരം സർക്കാർ നി. കെ . എന്ന് തെറ്റായി 
ചേർത്തിരുന്നത് 31- 5- 2010 - ലെ എം . എസ്. 200 / 10 റവന്യൂ എന്ന 
സർക്കാർ ഉത്തരവിന്റെയും 24 - 4 - 2012 - ലെ ജില്ലാ കളക്ടറുടെ 
ജെ1- 408 / 12 നമ്പർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ 
തിരുത്തി നി . കെ എന്നാക്കി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും, 
അപേക്ഷക്കടിസ്ഥാനമായ ഭൂമി അപേക്ഷകനും മറ്റും കൂട്ടായി 
പൂർവ്വിക കൈവശം വെച്ചു വരുന്ന താ ണെ ന്നും , ടി ഭൂമി 
പഞ്ചാ യ ത്തിൽ നിക്ഷിപ് ത മാ യ ത ല്ലെ ന്നും , റവന 
പുറമ്പോക്കിലോ, നിക്ഷിപ്ത വനഭൂമിയിലോ ഉൾപ്പെട്ടിട്ടില്ല 
യെന്നും അപേക്ഷ പരി ഗ ണി ക്കാ വു ന്ന താ ണെ ന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്ന അസ്സൽ ആധാരങ്ങൾ, 
മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാക്കുവാൻ നോട്ടീസ് 
നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 4 - 10 - 2012 - ന് അപേക്ഷകൻ 
ഹാജരായി സ്റ്റേറ്റ്മെന്റ് ബോധിപ്പിച്ചു . അപേക്ഷക്കാസ്പദമായ 
ഭൂമി താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1490/ 73 നമ്പർ 
ഭാഗപ്രതാ ധാ ര ത്തിലെ 12 , 13 നമ്പർ പട്ടിക പ്രകാരം 
അപേക്ഷ കന്റെ പിതാ വായ ബാല കൃ ഷ്ണൻ നായർക്ക് 
അവകാശപ്പെട്ടിരുന്നതും ടിയാളുടെ മരണശേഷം അനന്തരാ 
വകാശികൾക്ക് ലഭിച്ചിട്ടുള്ളതുമാണ്. ഭാഗപതാധാരത്തിൽ 
കാണിച്ചിട്ടുള്ള സർവെ നമ്പർ 231/8എ4 എന്നത് ശരിയല്ലെന്നും, 
ശരി യായ റി . സ . 231 / 1 ആണെന്നും വില്ലേജ് ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- ആയതിന്റെ അടിസ്ഥാനത്തിൽ 21 - 12 - 2012 - ന് സ്ഥല 
പരിശോധന നടത്തി പരിശോധനയിൽ അപേക്ഷക്കാസ്പദമായ 
പരിയാപുരം പി . സ . 105 / 2 - ൽ പ്പെട്ട ( പഴയ റി . സ . 231/ 1) 32 
സെന്റ് നി . കെ . ഭൂമി യിലുള്ള കുളം ഇപ്പോൾ 8 സെന്റ് 
കു ള മാ യും ബാക്കി ഭാഗം തെങ്ങും കവു ആ മുള്ള 
തോട്ടഭൂമിയായും കാണപ്പെട്ടു . അപേക്ഷകരുടെ സ്വകാര്യ 
ആ വ ശ്യ ത്തി നാ യി മാത്രം ഉപ യോ ഗിക്കുന്ന ടി കുളം 
ഇപ്പോഴുള്ള നില യിൽ സംര ക്ഷി ക്കാ മെന്ന് കാണിച്ച് 
തയ്യാറാക്കിയ സത്യവാങ്മൂലം അപേക്ഷകൻ ഹാജരാക്കിയിട്ടുണ്ട്. 

സ്ഥലപരിശോധനയുടെയും തിരൂർ തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടി സ്ഥാ ന ത്തിൽ തിരൂർ താലൂക്ക്, 
പരിയാ പുരം വില്ലേജ്, റി . സ . 105 / 2 - ൽപ്പെട്ട 32 സെന്റ് 
നി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ട യ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 5 - 2 - 2013 - ലെ 
6 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം - 2, പേജ് 1051) താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വന്ന സ്ഥലത്തും 
പര സ്യ പ്പെടു ത്തി യെ ങ്കിലും ആരും തന്നെ ആക്ഷേ പമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, പരിയാപുരം 
വില്ലേജ്, റി . സ . 105 / 2 - ൽപ്പെട്ട 32 സെന്റിൽ ഭാഗപത്രാധാര 
ത്തിൽ പൊതുവായി നിർത്തിയ 8 സെന്റ് കുളം ഒഴിവാക്കി 
ബാക്കി 24 സെന്റ് സി . കെ . ഭൂമി അപേക്ഷ ക നായ 
ശീ . സേതു മാ ധ വൻ S /o രുഗ്മിണി അമ്മ, പടി ക്ക ൽ 
കീഴേപാട്ട്, ഒഴൂർ വില്ലേജ് മുതൽ പേരുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. 

-- തിരൂർ തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും അപേക്ഷകരിൽനിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേ 
ണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, (ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


